കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
| Reg. No. KL/ TV ( N )/634 /2012 -14 


GOVERN 


ക 


പാർ 


രള സർക്ക 
NMENT OF 


KERALA 


tl cf Kk ddv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 ആഗസ്റ്റ് 19 
19th August 2014 

1190 ചിങ്ങം 3 
3rd Chingam 1190 
1936 ശ്രാവണം 28 
28th Sravana 1936 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 


( ഹാജർ : കെ . ഗോപാലൻ) 


നമ്പർ 


ജെ - 1873/ 2005 / ഡി . ഡിസ്( 1). 


| 2014ജൂ 


ലൈ 17. 


വിഷയം : - എം .എൽ. ആർ. ആക്ട്- തിരൂർ താലൂക്ക്, 

കുറുമ്പത്തൂർ വില്ലേജ്, റീ . സ . 231/ 1 - ൽപ്പെട്ട 
60.62 സെന്റ് നി. കെ . ഭൂമി- പട്ടയഭൂമിയായി 
രജിസ്റ്റർ ചെയ്യുന്ന ത് - അനു മതി നൽകി 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: - ( 1) ശ്രീ . മുഹമ്മത്, s/ o കോയാമു , മങ്ങാട്ട് 

കാവു അൽ ഹൗസ്, കുറു മ്പ ത്തൂർ 

എന്നവരുടെ അപേക്ഷ . 
(2) തിരൂർ അഡീഷണൽ തഹശീൽദാരുടെ 

7 - 11-2013 - ലെ ബി6 - 13557 / 2012 -ാം നമ്പർ 

റിപ്പോർട്ട്. 
- തിരൂർ താലൂക്ക്, കുറു മ്പ ത്തൂർ വില്ലേജ്, 
റീ . സ . 231 / 1- ൽപ്പെട്ട 60.62 സെന്റ് നി . കെ . ഭൂമി എം .എൽ.ആർ. 
ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്ന തിന് 
അനുമതിക്കായി സൂചന (1) പ്രകാരം അപേക്ഷ ലഭിക്കുകയുണ്ടായി. 
ടി അപേക്ഷ യിൻ മേൽ തിരൂർ തഹശീൽദാർ മുഖേന 
അന്വേഷണം നടത്തുകയും, തഹശീൽദാർ സൂചന (2) പ്രകാരം 
റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 


കുറുമ്പത്തൂർ വില്ലേജിലെ റീ . സ . 231/ 1 - ൽപ്പെട്ടതും 
കൽപ്പകഞ്ചേരി സബ് രജിസ്ട്രാർ ഓഫീസിലെ 683 / 92 -ാം 
നമ്പർ ഭാഗപ്രതാധാരം പ്രകാരമുള്ള 1 മുതൽ 7 കൂടിയ 
പട്ടിക വഹകളിൽപ്പെട്ട 6 , 7 നമ്പർ വഹകളായ 74 സെന്റ് 
ഭൂമിയിൽ നിന്ന് തീരുവിറ്റ് പോയത് കഴിച്ച് ബാക്കി കൈവശ 
ത്തിലുള്ള 60. 62 സെന്റ് സ്ഥലം എം .എൽ. ആർ. നിയമം 
അനുസരിച്ച് പട്ടയഭൂമിയാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് കക്ഷി 
അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതെന്നും, ടി സ്ഥലം 1018 / 77 നമ്പർ 
ആധാരപ്രകാരം അപേക്ഷകന്റെ പിതാവിന് അവകാശപ്പെട്ടതായി 
രുന്നുവെന്നും, പിതാവിന്റെ മരണശേഷം 683 / 1992 -ാം നമ്പർ 
ഭാഗപത ആധാരപ്രകാരം അപേക്ഷകൻ കൈവശം വെച്ചു 
വരുന്നതാണെന്നും, ടി സ്ഥലത്തിന് കുറ്റിപ്പുറം ലാന്റ് ട്രിബ്യൂണലിൽ 
നിന്നും എസ്. എം . 2427 /76 -ാം നമ്പർ അപേക്ഷയിൽ പട്ടയം 
ലഭിച്ചതാണെന്നും എ രജിസ്റ്റർ, അജ്മാഷ് രജിസ്റ്റർ എന്നീ 
വകളിൽ “ നി . കെ . പാറ എന്ന് ചേർത്തിട്ടുള്ളതാണെന്നും, 
ആകെ 74 സെന്റ് നി . കെ . ഭൂമിയിൽ 13.38 സെന്റ് സ്ഥലം 
തീര് വിറ്റിട്ടുണ്ടെന്നും, പഞ്ചായത്തിൽ നിക്ഷിപ്തമല്ലാത്ത 
ഭൂമിയാണെന്നും, പട്ടയഭൂമിയാക്കി മാറ്റുന്നതിന് അയൽ 
ഭൂവുടമകൾ സമ്മതപത്രം നൽകിയിട്ടുണ്ടെന്നും, അപേക്ഷ 
പരിഗണിക്കാവുന്നതാണെന്നും തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 

തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി ഭൂമി 
യിൽ അവകാശം തെളിയിക്കു ന്ന തിനുള്ള രേഖകൾ 
സഹിതം ഹാജരാകു ന്ന തിന് അപേക്ഷകന് നോട്ടീസ് 
നൽകുകയും 21- 12 - 2013 - ന് അപേക്ഷകൻ ഹാജരാകുകയും 
സ്റ്റേറ്റ്മെന്റ് ബോധിപ്പിക്കുകയുമുണ്ടായി. 

- തഹശീൽദാരുടെ റിപ്പോർട്ടും രേഖകളും പരിശോധി 
ച്ചതിൽ അപേക്ഷക്കാധാരമായ ഭൂമി അപേക്ഷകൻ ആധാര 
പ്രകാരം കൈവശംവെച്ചു വരുന്നതായി കാണുന്നു . കൂടാതെ 
20 - 2- 2014 - ന് സ്ഥലം നേരിൽ പരിശോധിച്ചു . അപേക്ഷക്കാധാര 
മായ ഭൂമി പാറയായി കിടക്കുന്നതാണെന്നും, നിലവിൽ 
74 സെന്റ് ഭൂമി അപേക്ഷകന്റെ കൈവശത്തിലില്ലയെന്നും 
സ്ഥല പരിശോധനയിൽ ബോദ്ധ്യപ്പെടുകയുണ്ടായി. 

- സ്ഥല പരി ശോ ധ ന യു ടെ യും ത ഹ ശീൽ ദാ രു ടെ 
റിപ്പോർട്ടി ന്റെ യും രേഖ കൾ പരി ശോ ധിച്ച തി ന്റെ യും 
അടിസ്ഥാനത്തിൽ തിരൂർ താലൂക്ക് കുറുമ്പത്തൂർ വില്ലേജ് 
റീ. സ . 231 / 1- ൽപ്പെട്ട 60 .62 സെന്റ് സി . കെ . ഭൂമിഅപേക്ഷകനായ 
എം . കെ . മുഹമ്മദ് s/o കോയാമു , മങ്ങാട്ടു കാവുങ്ങൽ, ചെല്ലൂർ, 
പുന്നത്തല ( പി . ഒ .) എന്നവരുടെ പേരിൽ എം .എൽ.ആർ. 
ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്ത 
നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള 
നോട്ടീസ് 8- 4 - 2014 - ലെ 14 / 2014 നമ്പർ കേരള ഗസറ്റിലും, 
താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമപഞ്ചായത്ത്, 
കൃഷിഭവൻ നോട്ടീസ് ബോർഡുകളിലും പരസ്യപ്പെടുത്തിയി 
രു ന്നുവെങ്കിലും ആരുംതന്നെ ആക്ഷേപമോ അവകാശമോ 
തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

-- മേൽ സാഹചര്യത്തിൽ തിരൂർ താലൂക്ക്, കുറുമ്പത്തൂർ 
വില്ലേജ് റീ. സ 231/1- ൽപ്പെട്ട 60.62 സെന്റ് സി . കെ . ഭൂമി 
എം . കെ . മുഹമ്മദ് s/ o കോയാ മു , മങ്ങാട്ടു കാവുങ്ങൽ, 
ചെല്ലൂർ, പുന്ന ത്തല ( പി . ഒ . ) എന്ന വരുടെ പേരിൽ 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ 
ചെയ്യുന്നതിന് അനുമതി നൽകി ഇതിനാൽ ഉത്തരവാകുന്നു . 

തിരൂർ തഹശീൽദാർ ടി ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റി 
റവന്യൂ റിക്കാർഡുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്ന 
തിനും, അപേക്ഷകനിൽ നിന്നും കുടിശ്ശിക അടക്കമുള്ള 
ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കേ 
ണ്ടതുമാണ്. 


റവന്യൂ ഡിവിഷണൽ 
ആഫീസ്, തിരൂർ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ആഫീസർ. 


